Kerala Gazette No. 50 dated 22nd December 2020. 


PART 111 
COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 
KOLLAM DISTRICT 
കൊല്ലം സബ്‌ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍ : ശിഖാ സുര്രേന്ദമന്‍ ഐ. എ. എസ്‌) 
(1) 

നമ്പര്‍ ജെ-160694/2019. 2020 ജനുവരി 27. 


വിഷയം:--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയം--മയ്യനാട്‌ വില്ലേജ്‌ ബ്ലോക്ക്‌ നമ്പര്‍ 026 സര്‍വ്വെ 416/20-5, 416/38-ല്‍ ഉള്‍പ്പെട്ട 
ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന: (1) കേരള മുദ്രപ്പ്രതനിയമം 1959, വകുപ്പ്‌ 28 പ്രകാരമുള്ള ഉത്തരവ്‌. 
(2) ശ്രീ. ലിജിന്‍, ലക്ഷ്മിപുരം തോപ്പ്‌, താന്നി, മയ്യനാട്‌ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷ. 


(൫) കൊല്ലം ഭൂരേഖ തഹശീല്‍ദാരുടെ 6-9-2019, 27-1-2020 എന്നീ തീയതികളിലെ ഡിദ-3315/19 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ 63-2010-ലെ സര്‍ക്കാര്‍ വിജ്ഞാപന്രപപകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവില്‍ വന്നിട്ടുള്ളതാണ്‌. അപേക്ഷകനായ ശ്രീ. ലിജിന്‍, ലക്ഷ്മിപുരം തോപ്പ്‌, താന്നി, മയ്യനാട്‌ എന്നയാളുടെ 
കൈവശാനുഭവത്തില്‍ ഇരിക്കുന്നതും മയ്യനാട്‌ വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 026, റീസര്‍വ്വെ 416/20-5-ല്‍ 01.41 ആര്‍സ്‌ സര്‍വ്വെ 
416/38-ല്‍ 01.41 ആര്‍സ്‌ ഉള്‍പ്പെട്ട 02.82 ആര്‍സ്‌ ഭൂമിയും മേല്‍ പരാമര്‍ശിച്ച സര്‍ക്കാര്‍ വിജ്ഞാപനത്തില്‍ ഗവണ്‍മെന്റ്‌ പ്രോപ്പെര്‍ട്ടി 
എന്ന്‌ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്‌. എന്നാല്‍ പ്രസ്തുത സ്ഥലം കൊല്ലം തഹശീല്‍ദാരുടെ 31-7-198ട-ലെ ബി10-43943/75 (21) 
ബി1-43943/75(22) നമ്പര്‍ മിച്ചഭൂമി പട്ടയങ്ങള്‍ പ്രകാരം മിച്ചഭൂമി സ്ഥലത്ത്‌ നിന്നും ഗൂണഭോക്താക്കള്‍ക്ക്‌ പതിവ്‌ നടപടികളുടെ 
ഭാഗമായി പതിച്ചുനല്‍കിയിട്ടുള്ളതുമാണ്‌. 


പ്രസ്തുത സര്‍ക്കാര്‍ ഭൂമി പതിവ്‌ ഭൂമിയായിട്ടുള്ള സാഹചര്യത്തില്‍ ഭൂമിയില്‍ യഥാകാലങ്ങളില്‍ ഉണ്ടാകുന്ന മാറ്റങ്ങള്‍ 
പരിഗണിച്ചും ഭൂമിയുടെ നിലവിലെ എല്ലാ നല്‍പ്പ്‌ നില്‍പ്പ്‌ സാഹചര്യങ്ങള്‍ പരിഗണിച്ചും ഭൂമിയില്‍ സര്‍വ്വെ ചെയ്ത്‌ തയ്യാറാക്കിയ 
റിക്കാര്‍ഡ്‌ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും സ്ഥല പരിശോധനയുടെയും ബന്ധപ്പെട്ട റിപ്പോര്‍ട്ടുകളുടെയും 
അടിസ്ഥാനത്തില്‍ പ്രസ്തുത ഭൂമിയ്ക്കുള്ള ന്യായവില സൂചന (1) പ്രകാരം സിദ്ധിച്ച അധികാരത്തിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ 
ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട്‌ 6-3-2010-ല്‍ സര്‍ക്കാര്‍ വിജ്ഞാപനം ചെയ്ത ന്യായവിലയില്‍ വന്നുചേര്‍ന്നിട്ടുള്ള 
അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ക്കും പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 











അപേക്ഷകന്റെ താലൂക്ക്‌ വില്ലേജ്‌ പഞ്ചായത്ത്‌ റീസര്‍വ്വെ റീസര്‍വ്വെ 6-3-10-ലെ പുനര്‍നിര്‍ണ്ണയിച്ച്‌ പൂനര്‍ 
പേരും ബ്ലോക്ക്‌ നമ്പര്‍ ക്ലാസിഫിക്കേഷ ഉത്തരവാകുന്ന നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നിലെ സ്യായവില ക്ലാസിഫിക്കേഷന്‍ വില 
(ആര്‍സ്‌ 
ഒന്നിന്‌) 
@ (മ) ര) (4) (6) (6) ഗ്ഗ (8) (9) 
ശ്രീ. ലിജിന്‍, കൊല്ലം മയ്യനാട മയ്യനാട്‌ 026 416/20/5 Govt. Property Residential = 15,000 
ലക്ഷ്മിപുരം Re. 1 plot with 
തോപ്പ്‌, താന്നി, Pan/Mun/ 
AMIS Corp. road 
access 
026 416/38 Residential = 15,000 
plot with 
Pan/Mun/ 
Corp. road 


access 





Gaz. No. 50/2020/DTP/CLR (Fair Value-Supplement). 


227 


2 
(2) 


നമ്പര്‍ ജെ-230966/2020. 2020 ഒക്ടോബര്‍ 29. 


വിഷയം:--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയം--നീണ്ടകര വില്ലേജ്‌ ബ്ലോക്ക്‌ നമ്പര്‍ 022 സര്‍വ്വെ 66/77-ല്‍പ്പെട്ട 
ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നത്‌---സംബന്ധിച്ച്‌. 


സൂചനം--(1) കേരള മുദ്രപ്പ്രതനിയമം 1959, വകുപ്പ്‌ 28 എ പ്രകാരമുള്ള ഉത്തരവ്‌. 
(൭) ശ്രീമതി മേരി ൪/0 ജോര്‍ജജ്‌, ജോര്‍ജ്‌ കോട്ടേജ്‌ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷ. 


(൫) കരുനാഗപ്പള്ളി ഭൂരേഖ തഹശീല്‍ദാരുടെ 14-10-2020-ഠ൦ തീയതിയിലെ ഡി2-8389/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ 63-2010-ലെ സര്‍ക്കാര്‍ വിജ്ഞാപന്രപപകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവില്‍ വന്നിട്ടുള്ളതാണ്‌. അപേക്ഷകയായ ശ്രീമതി മേരി ൪/0 ജോര്‍ജ്ജ്‌, ജോര്‍ജ്ജ്‌ കോട്ടേജ്‌ എന്നവരുടെ 
കൈവശത്തില്‍ ഇരിക്കുന്ന നീണ്ടകര വില്ലേജ്‌ ബ്ലോക്ക്‌ നമ്പര്‍ 022, റീസര്‍വ്വെ 66/77-ല്‍പ്പെട്ട 01.65 ആര്‍സ്‌ ഭൂമിയ്ക്ക്‌ മേല്‍ 
പരാമര്‍ശിച്ച വിജ്ഞാപനത്തില്‍ സര്‍ക്കാര്‍ ഭൂമിയായി വിജ്ഞാപനം ചെയ്ത്‌ ഒരു രൂപാ വില നിര്‍ണ്ണയിച്ചിട്ടുള്ളതും എന്നാല്‍ കൊല്ലം 
ജില്ലാ സര്‍വ്വേ സൂപ്രണ്ടിന്റെ 15-11-2006-ലെ ഉത്തരവ്‌ പ്രകാരം ഇനം മാറ്റി ഉത്തരവായിട്ടുള്ളതുമാണ്‌. ടി 
സാഹചര്യത്തില്‍ പട്ടാ ലാന്‍ഡായ ടി ഭൂമിയ്ക്ക്‌ ന്യായവില നിര്‍ണ്ണയിച്ചു നല്‍കണമെന്ന്‌ കാണിച്ച്‌ സൂചന 1 പ്രകാരം അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 


ടി സാഹചര്യത്തില്‍ ഭൂമിയില്‍ കാലാകാലങ്ങളില്‍ ഉണ്ടാകുന്ന മാറ്റങ്ങള്‍ പരിഗണിച്ചും ഭൂമിയുടെ നിലവിലെ നല്‍പ്പ്‌ നില്‍പ്പ്‌ 
സാഹചര്യങ്ങള്‍ പരിഗണിച്ചും ഭൂമിയില്‍ സര്‍വ്വേ ചെയ്ത്‌ തയ്യാറാക്കിയ റിക്കാര്‍ഡ്‌ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ 
ചേര്‍ത്തും സ്ഥല പരിശോധനയുടെയും ബന്ധപ്പെട്ട റിപ്പോര്‍ട്ടുകളുടെയും അടിസ്ഥാനത്തില്‍ പ്രസ്തുത ഭൂമിയ്ക്കുള്ള ന്യായവില 
സൂചന (1) പ്രകാരം സിദ്ധിച്ച അധികാരത്തിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട്‌ 6-3-2010-ല്‍ സര്‍ക്കാര്‍ വിജ്ഞാപനം ചെയ്ത ന്യായവിലയില്‍ വന്നുചേര്‍ന്നിട്ടുള്ള 
അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ക്കും വിധം ഉത്തരവാകുന്നു. 














അപേക്ഷകയുടെ താലൂക്ക്‌ വില്ലേജ്‌ പഞ്ചായത്ത്‌ റീസര്‍വ്വേ റീസര്‍വ്വേ 6-3-2010-ലെ പുനര്‍നിര്‍ണ്ണയിച്ച്‌ പൂനര്‍ 
പേരും ബ്ലോക്ക്‌ നമ്പര്‍ ക്ലാസിഫിക്കേഷ ഉത്തരവാകുന്ന നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നിലെ സ്യായവില ക്ലാസിഫിക്കേഷന്‍ വില 
(ആര്‍സ്‌ 
ഒന്നിന്‌) 
(ന (മ) (3) (4) (5) (6) @) (8) (9) 
മേരി, കൊല്ലം നീണ്ടകര നീണ്ടകര 022 66/17 Govt. Property Residential ₹ 23,172 
്‌//0 ജോര്‍ജ്ജ്‌, Re. 1 plot with 
ജോര്‍ജ്ജ്‌ കോട്ടേജ്‌, Pan/Mun/ 
നീണ്ടകര Corp road 
access 
സബ്‌ കളക്ടറുടെ കാര്യാലയം, (ഒപ്പ) 
കൊല്ലം. സബ്‌ കളക്ടര്‍. 


കൊല്ലം റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിക്രമം 


(ഹാജര്‍ : ജി. ഹരികുമാര്‍) 
നമ്പര്‍ എഫ്‌-153872/2019. 2020 സെപ്റ്റംബര്‍ 3. 


വിഷയം:--ഭൂമിയുടെ ന്യായവില--അപാകത പരിഹരിച്ച്‌ പുനര്‍നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന--(1) കേരള മുദ്രപ്പരത്രനിയമം 1959, സെക്ഷന്‍ 28 എ ചട്ടം (4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013-ാം തീയതിയിലെ എം1-38492/12-ാം നമ്പര്‍ നിര്‍ദ്ദേശം. 
(3) കൊല്ലം താലൂക്കില്‍ തൃക്കോവില്‍വട്ടം വില്ലേജില്‍ കണ്ണനല്ലൂര്‍ ചേരിക്കോണം കമലാക്ഷി ഭവനത്തില്‍ 
ശ്രീമതി രമണി സമര്‍പ്പിച്ച അപേക്ഷ. 


(൭ കൊല്ലം ഭൂരേഖ തഹശീല്‍ദാരുടെ 13-8-2019, 12-11-2019, 1-2-2020, 13-8-2020 എന്നീ തീയതികളിലെ 
ഡിദ-18410/18 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച -3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-ാം സൂചനയില്‍ 
പേരുചേര്‍ത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസ്സിഫിക്കേഷന്‍ തെറ്റായി രേഖപ്പെടുത്തി വില നിര്‍ണ്ണയിച്ച്‌ വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്‍മേല്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടുകളുടെ 
അടിസ്ഥാനത്തിലും, സൂചന (2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാര്‍ഡുകള്‍ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും അവയ്ക്കനുസൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശുയുമാണെന്ന്‌ ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


228 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട്‌ 6-3-2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന അപാകതകള്‍ 
പരിഹരിച്ച്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 














അപേക്ഷകയുടെ താലൂക്ക്‌ വില്ലേജ്‌ ബ്ലോക്ക്‌ സര്‍വ്വേ/ 6-3-2010-ലെ പുനര്‍നിര്‍ണ്ണയിച്ച പൂനര്‍ 
പേരും നമ്പര്‍ റീസര്‍വ്വേ/ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷന്‍ നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും സബ്‌ വിലയും വില 
ഡിവിഷന്‍ (ആര്‍ 
നമ്പര്‍ ഒന്നിന്‌) 
() (2) (3) (4) (5) (6) (7) 
ശ്രീമതി രമണി, കൊല്ലം ത്ൃക്കോവില്‍വട്ടം-22 546/14 Govt. Property Residential ₹ 25,000 
കമലാക്ഷി ഭവനം, Re-1 plot with 
ചേരിക്കോണം, NH/Pan. 
കണ്ണനല്ലൂര്‍ road 
access 
റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ കാര്യാലയം, (ഒപ്പി) 
കൊല്ലം. റവസ്യൂ ഡിവിഷണല്‍ ഓഫീസര്‍. 


PATHANAMTHITTA DISTRICT 


@WS}B OAIMS) ഡിവിഷണല്‍ ആഫീസറുടെ നടപടിക്രമം 


(ഹാജര്‍ : എസ്‌. ഹരികുമാര്‍) 
നമ്പര്‍ കെ.ഡിസ്‌-7357/2020/സി3. 2020 ഒക്ടോബര്‍ 15. 


വിഷയം:--കേരള മൂുഷ്രപ്പ്രത നിയമം 1959-സെക്ഷന്‍ 28എ- ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ചുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌---സംബന്ധിച്ച്‌. 
സൂചന: (1) കേരള സ്റ്റാമ്പ്‌ ആക്ട്‌ 1959-സെക്ഷന്‍ 28എ (11 ല്‌ ച "ഷ്ധ൦ വ്‌ 1.൧0) ചട്ടം 3(7) algo 4. 
(മ) ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.143-54674/17-ാം നമ്പര്‍ സര്‍ക്കുലര്‍. 
(൫ ശ്രീമതി സൂസമ്മ ഏ്രഹാം, കളര്‍നില്‍ക്കുന്നതില്‍, മങ്ങാരംമുറിയില്‍, കോന്നി വില്ലേജിന്റെ അപേക്ഷ. 
(4) തഹശീല്‍ദാര്‍, കോന്നിയുടെ 6-10-2020-ലെ 184-4589/2020-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
2010 മാര്‍ച്ച്‌ മാസം 6-ാം തീയതിയിലെ അസാധാരണ ഗസറ്റ്‌ വിജ്ഞാപന പ്രകാരം നിലവില്‍വന്ന ന്യായവില രജിസ്റ്ററില്‍ 


ഉള്‍പ്പെടുത്താതെ വന്ന താഴെ പറയുന്ന സര്‍വ്വേ നമ്പരില്‍പ്പെട്ട വസ്തുവിന്‌ സൂചന റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ കേരള 
മുദ്രപ്പ്ര്രനിയമം സെക്ഷന്‍ 28എ പ്രകാരം ന്യായവില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 











ജില്ല താലൂക്ക്‌ വില്ലേജ്‌ തദ്ദേശസ്വയം ബ്ലോക്ക്‌ സര്‍വ്വേ & 
ഭരണ സ്ഥാപനം നമ്പര്‍ സബ്‌ ഡിവിഷന്‍ ക്ലാസിഫിക്കേഷന്‍ ന്യായവില 
നമ്പര്‍ 
(1) (2) (3) (4) (5) (6) (7) (8) 
പത്തനംതിട്ട കോന്നി കോന്നി കോന്നി 34 171/12 റസിഡന്‍ഷ്യല്‍ = 30,000 
ഗ്രാമപഞ്ചായത്ത്‌ പ്ലോട്ട്‌ വിത്ത്‌ 


റോഡ്‌ ആക്സസ്‌, 
സര്‍ക്കാര്‍ ഉത്തരവുകളായ പി(൩) 88 144റ്റി. ഡി. തീയതി 14-൩1-20, 43/2018/റ്റി. ഡി. തീയതി 31-3-2018, 20/184റ്റി. ഡി. തീയതി 
30-4-2019 പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ ന്യായവിലയ്ക്ക്‌ പുറമേ കണക്കാക്കാവുന്നതാണ്‌. 
Form ‘A’ 
(See Rule 4) 


NOTIFICATION 
No. K.Dis. 7357/2020/C3. 15th October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959, read with sub-rule (7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned 


against each, shall be as shown against it in Column (11) thereof: 


229 


4 
SCHEDULE 
District—Pathanamthitta. 


Taluk—Konni. Village—Konni. 





Sl Sy. Sub Re-Survey  Re-Survey  Re-Survey = Panchayath/ = Name of Name & Classi- — Fair 








No. No. Div. Block No. Sub division Municipality/ Local Body/ No. of fication Value 
No. No. Corporation Panchayath/ Ward by use per Ares 
Municipality/ = 
Corporation 
OM @® (3) (4) റ) ©) () (8) (9) (10) (1) 
1 .. .. 34. 171 12, Panchayath Konni 09 Residential 


plot with 30,000 


road access 





Revenue Divisional Office, (Sd.) 
Adoor. Revenue Divisional Officer. 


ALAPPUZHA DISTRICT 
Form *C’ 
[See Rule 5(8)] 
NOTIFICATIONS 
(1) 
No. C3-1899/2020. 20th October 2020. 


WHEREAS, it is expedient to publish a _ notification showing revised value of land as 
required under Section 28A of the Kerala Stamp Act, 1959, read with Sub Rule 8 of Rule 5 of the Kerala Stamp 
(Fixation of Fair Value of Land) Rules, 1995; the fair value of lands in Block No. 07 R. Sy No. 111/4, 112/8, in 
Chengannur Village in Chengannur Taluk of Alappuzha District is hereby fixed finally as shown in the schedule hereto. 














SCHEDULE 
Name Name Name of the Block No. Corporation/ Classification Fair Value of | Revised Fair 
of the of the Village Re.Sy. No. Panchayath/ by use land already value of 
District Taluk Municipality fixed land (%) 
() (2) (3) (4) റ) (6) (7) (8) 
Alappuzha Chengannur Chengannur Block No. 07 Municipality Wet Land 1,60,000 37,600 
Re.Sy. Nos. 
1114, 
1128 
(2) 

No. C3-1899/2020. 13th October 2020. 


WHEREAS, it is expedient to publish a _ notification showing revised value of land as 
required under Section 28A of the Kerala Stamp Act, 1959, read with Sub Rule 8 of Rule 5 of the Kerala Stamp 
(Fixation of Fair Value of Land) Rules, 1995; the fair value of lands in Block No. 07 R. Sy No. 111/2, 112/7, 119/3, 119/12 
in Chengannur Village in Chengannur Taluk of Alappuzha District is hereby fixed finally as shown in the schedule hereto. 


230 














SCHEDULE 
Name Name Name of the Block No. Corporation/ Classification Fair Value of | Revised Fair 
of the of the Village Re.Sy. No. Panchayath/ by use land already value of 
District Taluk Municipality fixed land (%) 
(D) (2) (3) (4) റ) (6) (7) (8) 
Alappuzha Chengannur Chengannur Block No. 07 Municipality Wet Land 1,60,000 37,600 
Re.Sy. Nos. 

111/2, 

112/7, 

119/3, 

119/12, 
Collectorate, (Sd.) 


Alappuzha. District Collector. 


KOTTAYAM DISTRICT 
Form ‘A’ 
(See Rule 4) 
NOTIFICATION 
No. RDOKTM/2633/2020/G 1/Kdis. I1th October 2020. 


WHEREAS, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995. 


Now THEREFORE, it is hereby made known to the public that the fair value fixed for land mentioned against each 
serial number in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned against 


each, shall be as shown against, it in column (9) thereof. 


SCHEDULE 
District—Kottayam. 


Taluk—Kanjirappally. Village—Kanjirappally. 





SL No. Re. Sy. Block Re Sy. No. Re. Sy. Sub Panchayath/ Name of Name and No. Classification Fair 








Division Municipality Local Body of Ward by use Value 
No. per Are (%) 
(D) (മ) (3) (4) റ) (6) (7) (8) 9) 
01 12, 196 2 Panchayath Kanjirappally . Residential 75,000 


plot with Pvt. 


Road Access 





Revenue Divisional Office, (Sd.) 
Kottayam. Sub Collector. 


Gaz. No. 50/2020/DTP/CLR (Fair Value-Supplement). 


231 


6 


ERNAKULAM DISTRICT 
NOTIFICATIONS 
(1) 
No. N-2709/2020. 14th October 2020. 


WHEREAS, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules 1995. 


Now THEREFORE, it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned 
against each shall be as shown against, it in column (1) thereof. 


SCHEDULE 


District—Ermakulam. 


Taluk—Kanayannootr. Village—Kanayannoor Group. 


SI Sy. Sub Re-Survey  Re-Survey  Re-Survey = Panchayath/ — Name of Name & Classi- — Fair 











No. No. Div. Block No. Sub division Municipality/ Local Body No. of fication Value 
No. No. Corporation Ward by use per Are 
id 
OM (൭) (3) (4) റ) ©) (7) (8) (9) (10) (1) 
12 99 18 Panchayath Chottanikkara Ward-9 Residential 3,40,200 
plot with 
Panchayath 
road access 
(2) 
No. N-2062/2019. 23rd October 2020. 
WHEREAS, it is expedient to publish the Fair Value of the Land as 


required under Section 28A of the Kerala Stamp Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Fair 
Value of Land) Rules 1995. 


Now THEREFORE, it is hereby made known to the public that the fair value fixed for land mentioned against each 
serial numbers in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned against 
each, shall be as shown against, it in column (1) thereof. 


SCHEDULE 


District—Ernakulam. 


Taluk—Kochi. Village—Puthuvype. 


Sl Sy. Sub Re-Survey Re-Survey Re-Survey — Panchayath/ Name of Name & — Classi- Fair 











No. No. Div. Block No. Sub division Municipality/ Local Body No. of fication Value 
No. No. Corporation Ward by use per Are 
e 
ധ൭ ൪൭ (4) (5) (6) (7) (8) 9) (10) (11) 
3413. ൽ 10 313 20 Panchayath Elamkunnapuzha 14. Residential 2,00,000 
(A) Azheekkal plot without 
Vehicular 
access 
Revenue Divisional Office, (Sd.) 
Fort Kochi. Sub Collector. 


232 


7 


PALAKKAD DISTRICT 
Form ‘C’ 
[See Rule 5(8)] 
NOTIFICATION 
No. DCPKD/2302/2020/D4. 6th March 2020. 


WHEREAS, it is expedient to publish a _ notification showing revised value of land as 
required under Section 28A of the Kerala Stamp Act, 1959, read with Sub Rule 8 of Rule 5 of the Kerala Stamp 
(Fixation of Fair Value of Land) Rules, 1955; the fair value of land in Vadakkancheri Grama panchayat Block No. 43, 
Re. Sy. No. 333/1 (Old Survey No. 155A/1B pt.) Vadakkancheri | Village, Vadakkancheri Desom Alathur Taluk of the 
Palakkad District is hereby fixed finally as shown in the schedule hereto. 














SCHEDULE 
Name Name Name of Corporation/ Classification Fair Value of | Revised Fair 
of the of the Village Municipality/ Ward by use land already value of 
District Taluk and Survey Panchayath fixed land 
Number (per Are) (per Are) 
with Sub = e 
division 
() (2) (3) (4) ര) (6) (7) (8) 
Palakkad Alathur Vadakkancheri Vadakkancheri “ Residential 3,19,000 13,700 
1 Village Grama Plot with 
Re-Survey Panchayath Private Road 
No. 333/1 Access 
(Old Survey 
No. 155A/1 B pt 
Collectorate, (Sd.) 
Palakkad. District Collector. 


233 


